Government of Kerala 
കേരള സർക്കാർ 

2009 


- Reg. No, രജി. നമ്പർ 
KLITV ( N )/12/2009- 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th January 2009 

2009 ജനുവരി 20 
30th Pousha 1930 
1930 പൌഷം 30 


വാല്യം 54 


നമ്പർ 


PART III 
Stores Purchase 


Fisheries Department 
- ടെണ്ടർ നോട്ടീസ 


നമ്പർ എ718/ 2008, , , 2008 ഡിസംബർ 19 , 

മലമ്പുഴ ദേശീയ മൽസ്യ വിത്തുൽപാദന 
കേന്ദ്രത്തിലെ ( ബീഡിംഗ" ചേംബറിന്റെ ആവശ്യ 
ത്തിലേക്കുളള രണ്ട് സ്പിറം എയർകണ്ടീഷൻ 
നൽകുന്നതിന് തൽപ്പരരായ വ്യക്തികളിൽനിന്നും 
(ഒരു ടൺ കപ്പാസിററർ) സ്ഥാപനങ്ങളിൽ നിന്നും 
മൽസരാടിസ്ഥാനത്തി ൽ മു ദവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

- ടെണ്ടർ സമർപ്പിക്കുന്ന കവറിനുമുകളിൽ സം 
ചെയ്യാനുദ്ദേശിക്കുന്ന സാധനത്തിന്റെ , പേര്, 
ടെ നമ്പർ എന്നിവ രേഖപ്പെടുത്തതാണ്. 
മുദ്രവച്ച ടെണ്ടറുകൾ നിശ്ചിത സമയത്തിനുളളിൽ 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, മലമ്പുഴ 
ഡാം ( പി , ഒ. , പാലക്കാട് - 678 651 എന്ന വിലാസ 
അത്തിൽ 27-1- 2009 - ന് വൈകുന്നേരം 2 മണിക്ക 
ലഭിക്കേണ്ടതാണ്, വൈകി കിട്ടുന്ന ടെണ്ടറുകൾ 
പരിഗണിക്കുന്നതല്ല . ലഭ്യമായ ടെണ്ടറുകൾ അന്നേ 
- ദിവസം 1 മണ. ഹാജരായവരുടെ സാന്നിൽ (ധ്യ 
ത്തിൽ തുറക്കുന്നതാണ്. 


- ടെണ്ടറിനൊപ്പം സ ) ചെയ്യാനുദPaദശിക്കുന്ന 
സാധനത്തിൽ മൊത്തവിലയു ടെ ഗാനം ശതമാനം 
തുക നിരന(Bവ്യമായി ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറകടർ, മലമ്പുഴ, പാലക്കാട് എന്ന പേരിൽ 
ദേശസാൽകുത് : ബാങ്കുകളിൽ നിന്നും എടുത്ത 
ഡിമാൻറ് ( ഡാഫ്ററ് വൽ" abണ്ടതാണ്, നിത( വ്യാ 
ഇല്ലാത്ത ! ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. സം 
ഓർഡർ ലഭിച്ചവർ ആവശ്യമായ സാധനങ്ങൾ സം 
ചെയ്യു ന്നതിന് ആവശ്യമായ സമ യ ം ടെബൽ 
രേഖപ്പെടുത്തേണ്ടതാണ്. സപ്ലെ ചെചയ്യു ന്ന സാധനം 
സ്വന്തം ചെലവി ൽ മലമ്പുഴ ദേശീയ മൽസ്യ 
വിത്തുൽപ്പാദന കേന്ദ്രത്തിൽ എത്തിച്ച് വർക്കിംഗ് 
കണ്ടീഷൻ ഉറപ്പ് ചെയ്ത നൻ കണ്ട താ ണ് . 
ടെണ്ടർ ഉറപ്പിച്ചാൽ 5 % സകരിററി ഡെപ്പോസിറ 
, നൽകേണ്ടതാണ്. യാതൊരു കാരണവുംകൂടാതെ 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതി 
നുമുളള പൂർണ്ണ അധികാരം താഴെ ഒപ്പിട്ട ഉദ്യോഗ 
സ്ഥനിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 

- മററു സർക്കാർ ടെണ്ടറുകൾക്കും ബാധകമായ 
എല്ലാ - നിയമ വ്യവസ്ഥകളും ഇതിനും ബാധക 
മായിരിക്കട്ടെ . 

ടെണ്ടർ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കും 
ടെണ്ടർ ഫോറത്തിനും പ്രവൃത്തി ദിവസങ്ങളിൽ 
ഇ ഒാഫീസുമായി ബന്ധപ്പെടേണrt 2 ണ , ടെണ്ടർ 
ഫാറത്തിന്റെ വിൽപ്പന , ടെണ്ടറുകൾ സമർപ്പിക്കു 
ന്നതിനായി നിശ്ചയിച്ച തീയതിയി ൽ ഉച്ചയംക 
12 മണി വരെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. 

( ഒപ്പ്) 
മലമ്പുഴ, 

ഫിഷറീസ് ഡെപ്യൂട്ടി 

ഡയറക്ട ർ , 


